O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6415 


Revenue Department 


22nd February 2022 


Kottayam District 


Meenachil Taluk 


NOTICE 


നമ്പർ : C2-55022 


14-01-2022 


മീനച്ചിൽ താലൂക്കിൽ ളാലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി രവീന്ദ്രനാഥൻ പിള്ള ദർശന , നെച്ചിപ്പുഴുർ പ 
ി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ളാലം വില്ലേജിൽ പരേതൻറെ ഭാര്യ പി ആർ സരസമ്മ , ദർശന , നെച്ചിപ്പുഴുർ പി ഒ , ബോധിപ്പിച്ച അപേക്ഷ ളാലം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24 
12-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പി ആർ സരസമ്മ 


ഭാര്യ 


73 


2 


രഘുനാഥ് രവീന്ദ്രനാഥ് 


| മകൻ 


49 


3 


സ്മിത രവീന്ദ്രനാഥൻ പിള്ള 


മകൾ 


47 


നമ്പർ : C2-17322 


03-01-2022 


മീനച്ചിൽ താലൂക്കിൽ ളാലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ f ഡോ . കെ സി ബേബി ഓലിക്കൽ , 
മാർത്തോമ ചർച്ച് റോഡ് . പാലാ എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ളാലം വില്ലേജിൽ പരേതൻറെ ഭാര്യ ഗ്രേസി ബേബി , ഓലിക്കൽ , മാർത്തോമ ചർച്ച് 
റോഡ്.പാലാ , ബോധിപ്പിച്ച അപേക്ഷ ളാലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-01-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


73 


ഗ്രേസി ബേബി 
| ff ഡോ.അലക്സ് ബേബി 


2 


മകൻ 


47 


3 


| ദീപാ ബിനോ 


മകൾ 


44 


4 


| ദീപ്തി സുനിൽ 


മകൾ 


44 


5 


മെറിൻ ജോസ് 


മകൾ 


39 


നമ്പർ : C2-329 / 22 


11-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6416 


KERALA GAZETTE 


Part III 


അപേക്ഷയ 


മീനച്ചിൽ താലൂക്കിൽ മോനിപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഓമനക്കുഞ്ഞ് മടക്കത്തറയിൽ 
മോനിപ്പള്ളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി മോനിപ്പള്ളി വില്ലേജിൽ പരേതയുടെ മകൾ ബീന മനോജ് , മടക്കത്തറയിൽ മോനിപ്പള്ളി , ബോധിപ്പിച്ച 

മോനിപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 03-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ബീന മനോജ് 


| മകൾ 


45 


നമ്പർ : C2-726 / 12 


20-01-2022 


മീനച്ചിൽ താലൂക്കിൽ കടപ്ലാമറ്റം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷാജി ജോസഫ് മുണ്ടുവാങ്കൽ , കടപ്ലാമറ്റ 
ം എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കടപ്ലാമറ്റം വില്ലേജിൽ പരേതൻറെ മകൻ ഐബിൻ ജോ ഷാജി , മുണ്ടുവാങ്കൽ , കടപ്ലാമറ്റം , ബോധിപ്പിച്ച അപേക്ഷ 
കടപ്ലാമറ്റം വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 04-03-2015 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


26 


| ഐബിൻ ജോ ഷാജി 
എമി മരിയ ഷാജി 


2 


മകൾ 


29 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6417 


Revenue Department 


22nd February 2022 


Kottayam District 


Meenachil Taluk 


NOTICE 


നമ്പർ : C2-527 / 22 


04-01-2022 


ബ 


മീനച്ചിൽ താലൂക്കിൽ മേലുകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മൈക്കിൾ വി എം വട്ടപ്പലത്ത് , ഇടമറുക് 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
മേലുകാവ് വില്ലേജിൽ പരേതൻറെ ഭാര്യ അന്നക്കുട്ടി മൈക്കിൾ , വട്ടപ്പലത്ത് , ഇടമറുക് , ബോധിപ്പിച്ച അപേക്ഷ മേലുകാവ് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 09-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| അന്നക്കുട്ടി മൈക്കിൾ 


ഭാര്യ 


70 


2 


രമേഷ് മൈക്കിൾ 


| മകൻ 


44 


3 


രമ്യ മൈക്കിൾ 


മകൾ 


37 


നമ്പർ : C2-729 / 22 


19-01-2022 


മീനച്ചിൽ താലൂക്കിൽ മേലുകാവീ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ എം ജേക്കബ് കീരീപ്ലാക്കൽ , ഇരുമാപ് 
ര എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
മേലുകാവ് വില്ലേജിൽ പരേതൻറെ ഭാര്യ അന്നമ്മ ജേക്കബ് , കീരീപ്ലാക്കൽ , ഇരുമാപ്ര , ബോധിപ്പിച്ച അപേക്ഷ 

മേലുകാവ് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 25-11-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അന്നമ്മജേക്കബ് 


ഭാര്യ 


69 


2 


ജിം മാത 


മകൻ 


46 


3 


സലിൽ ജേക്കബ് 


മകൻ 


43 


4 


സ്മിത ജേക്കബ് 


മകൾ 


41 


നമ്പർ : C2-478 / 22 


12-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6418 


KERALA GAZETTE 


Part III 


അനന്തരാവകാശ 


അപേക്ഷ 


മീനച്ചിൽ താലൂക്കിൽ പൂവരണി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി ജെ ജോസഫ് പ്ലാക്കൂട്ടത്തിൽ , 
കിഴപറയാർ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പൂവരണി വില്ലേജിൽ പരേതൻറെ മകൻ റൂബി ജോസഫ് , പ്ലാക്കൂട്ടത്തിൽ , കിഴപറയാർ പി ഒ , ബോധിപ്പിച്ച 

പൂവരണി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 12-01-2022 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 

. 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മറിയാമ്മ ജോസഫ് 


ഭാര്യ 


76 


2 


ജോജോ എബ്രഹാം 


മകൻ 


55 


3 


ജിജി തോമസ് 


മകൾ 


53 


4 


റൂബി ജോസഫ് 


മകൻ 


52 


5 


ഷീബ ജയശങ്കർ 


മകൾ 


49 


6 


മകൾ 


46 


| മജെ മാതൃ 
ബോബിൻ ജോസഫ് 


7 


മകൻ 


45 


8 


ജോർജ്ജ് ജോസഫ് 


| മകൻ 


39 


നമ്പർ : C2-627 / 22 


18-01-2022 


അപേക്ഷ 


മീനച്ചിൽ താലൂക്കിൽ രാമപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ ആർ ശശീന്ദ്രൻ കിഴക്കേനാത്ത് 
വീട്ടീൽ . രാമപുരം എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി രാമപുരം വില്ലേജിൽ പരേതൻറെ മകൻ ഉല്ലാസ് ശശി , കിഴക്കേനാത്ത് വീട്ടീൽ.രാമപുരം , ബോധിപ്പിച്ച 

രാമപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 17-09-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഉഷാ ശശീന്ദ്രൻ 


ഭാര്യ 


55 


2 


ശരത് ശശി 


| മകൻ 


32 


ി . പി ജി 


3 


മകൻ 


26 


( ഉല്ലാസ് ശശി 
| ശ്യാമിലി ശശി 


4 


മകൾ 


24 


നമ്പർ : C2-1110 / 22 


29-01-2022 


മീനച്ചിൽ താലൂക്കിൽ മൂന്നിലവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജെയിംസ് ജേക്കബ് നമ്പൂടാകത്ത് . മൂന്നിലവ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
മൂന്നിലവ് വില്ലേജിൽ പരേതൻറെ മാതാവ് ത്രേസ്യാമ്മ ചാക്കോ , നമ്പൂടാകത്ത് . മൂന്നിലവ് , ബോധിപ്പിച്ച അപേക്ഷ മൂന്നിലവ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6419 


Revenue Department 


22nd February 2022 


വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 22-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അനു കുര്യാക്കോസ് 


ഭാര്യ 


34 


2 


ത്രേസ്യാമ്മ ചാക്കോ 


മാതാവ് 


63 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6420 


KERALA GAZETTE 


Part III 


Kottayam District 


Meenachil Taluk 


NOTICE 


നമ്പർ : C2-661 / 22 


10-01-2022 


മീനച്ചിൽ താലൂക്കിൽ കുറവിലങ്ങാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 

ടി വി റോസമ്മ 
തറപ്പതൊട്ടിയിൽ , കുറവിലങ്ങാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുറവിലങ്ങാട് വില്ലേജിൽ പരേതയുടെ മകൾ ഷിബി ടോമി , പീടികയിൽ കുറവിലങ്ങാട് , 
ബോധിപ്പിച്ച അപേക്ഷ കുറവിലങ്ങാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-03-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബിബി ജോസഫ് 


മകൻ 


57 


2 


ഷിബി ടോമി 


| മകൾ 


54 


നമ്പർ : C2-67222 


17-01-2022 


മീനച്ചിൽ താലൂക്കിൽ കാണക്കാരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ എം മാത്യു കല്ലുങ്കൽ , പട്ടിത് 
താനം കാണക്കാരി എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി 

കാണക്കാരി വില്ലേജിൽ പരേതൻറെ ഭാര്യ ത്രേസ്യാമ്മ മാത്യു , കല്ലുങ്കൽ , പട്ടിത്താനം കാണക്കാരി , 
ബോധിപ്പിച്ച അപേക്ഷ കാണക്കാരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-12-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


65 


ത്രേസ്യാമ്മ മാത 
IK ഡിമിൽ 

മാതൃ 


2 


| മകൻ 


ി ജി ര 


33 


3 


നിഖിൽ മാത്യ 


| മകൻ 


31 


നമ്പർ : C2-161 / 22 


03-01-2022 


മീനച്ചിൽ താലൂക്കിൽ ഭരണങ്ങാനം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ടോം തോമസ് തറപ്പേൽ , ഭരണങ്ങാന 
ം പി ഒ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 


അനന്തരാവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6421 


Revenue Department 


22nd February 2022 


സർട്ടിഫിക്കറ്റിനായി ഭരണങ്ങാനം വില്ലേജിൽ പരേതൻറെ ഭാര്യ നിമ്മി സെബാസ്റ്റ്യൻ , തറപ്പേൽ , ഭരണങ്ങാനം പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ ഭരണങ്ങാനം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-01-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നിമ്മി സെബാസ്റ്റ്യൻ 


ഭാര്യ 


49 


2 


ദിയ ടോം 


| മകൾ 


19 


3 


റിയ ടോം 


മകൾ 


17 


4 . 


ഇതൾ ടോം 


മകൾ 


10 


നമ്പർ : C2-44922 


13-01-2022 


മീനച്ചിൽ താലൂക്കിൽ പുലിയന്നൂർ വില്ലേജിൽ താമസിച്ചു വരവെ അന്തരിച്ചുപോയ 

സജീവ് എം എൻ 
മണ്ഡപത്തിൽ , പുലിയന്നൂർ പി ഒ പാല എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുലിയന്നൂർ വില്ലേജിൽ പരേതൻറെ മകൻ ശരത് സജീവ് , മണ്ഡപത്തിൽ , പുലിയന്നൂർ 
പി ഒ പാല , ബോധിപ്പിച്ച അപേക്ഷ പുലിയന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-12-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശരത് സജീവ് 


മകൻ 


26 


2 


ശരൺ സജീവ് 


മകൻ 


21 


3 


| സിന്ധു സജീവ് 


ഭാര്യ 


50 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6422 


KERALA GAZETTE 


Part III 


Kottayam District 


Meenachil Taluk 


NOTICE 


നമ്പർ : C2-10303 / 21 


16-12-2021 


മീനച്ചിൽ താലൂക്കിൽ മേലുകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അച്ചാമ്മ ജോൺ , ജോൺ ഡാനിയല് 
f ചവരനാനിക്കൽ . ( അസംബനാപാറയിൽ ) മേലുകാവ് പി ഒ എന്നയാളുകളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മേലുകാവ് വില്ലേജിൽ പരേതരുടെ മകൻ ജോർളി ജോൺ , 
ചവരനാനിക്കൽ . ( അസംബനാപാറയിൽ ) മേലുകാവ് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മേലുകാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ശ്രീമതിഅച്ചാമ്മ ജോൺ 06-08-2019 - 
ലും ശ്രീ ജോൺ ഡാനിയൽ 17/07/2021 ലും മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജോർളി ജോൺ 


മകൻ 


40 


നമ്പർ : C2-671 / 22 


13-01-2022 


മീനച്ചിൽ താലൂക്കിൽ കാണക്കാരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞുമോൻ കെ കെ 
നെടിയകാലായിൽ തുണ്ടത്തിൽ കരോട്ട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാണക്കാരി വില്ലേജിൽ പരേതൻറെ ഭാര്യ രാജമ്മ , നെടിയകാലായിൽ തുണ്ടത്തിൽ 
കരോട്ട് , ബോധിപ്പിച്ച അപേക്ഷ കാണക്കാരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-08-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രാജമ്മ 


ഭാര്യ 


65 


2 


| മിതു ബിജു 


മകൾ 


43 


3 


മനു ടി കെ 


| മകൻ 


41 


നമ്പർ : C2-9994 / 21 


25-11-2019 


മീനച്ചിൽ താലൂക്കിൽ പൂവരണി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സാബുകുമാർ പി എസ് വെട്ടിക്കൽ 
കിഴപറയാർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 


അനന്തരാവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6423 


Revenue Department 


22nd February 2022 


അപേക്ഷ 


സർട്ടിഫിക്കറ്റിനായി പൂവരണി വില്ലേജിൽ പരേതൻറെ ഭാര്യ ശ്രീകല എം ജി , മൂഴിത്താനത്ത് മഠത്തിൽ കരോട്ട് , ബോധിപ്പിച്ച 

പൂവരണി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 05/07/2019 നും 07/07/2019 നും ഇടയിൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസ 

ാസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


2 


ശ്രീകല എം ജി 
| വിഷ വി എസ് 
ദേവിക വി എസ് 


| മകൻ 


3 


മകൾ 


നമ്പർ : C2-810 / 22 


24-01-2022 


അപേക്ഷ 


മീനച്ചിൽ താലൂക്കിൽ തലപ്പലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ ജി രാമക്യഷ്ണൻ ശ്രീപത്മം . പ്ലാശനാൽ 
പി ഒ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി തലപ്പലം വില്ലേജിൽ പരേതൻറെ മകൻ അനന്തകൃഷ്ണൻ , ശ്രീപത്മം . പ്ലാശനാൽ പി ഒ , ബോധിപ്പിച്ച 

തലപ്പലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 27-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഗീത കെ കെ 


ഭാര്യ 


56 


2 


അനന്തകൃഷ്ണൻ 


മകൻ 


| 


21 


3 


രേവതി കൃഷ്ണൻ 


മകൾ 


30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6424 


KERALA GAZETTE 


Part III 


Kottayam District 


Meenachil Taluk 


NOTICE 


നമ്പർ : C2-811 / 22 


20-01-2022 


അനന്തരാവകാശ 


അപേക്ഷ 


മീനച്ചിൽ താലൂക്കിൽ വെള്ളിലാപ്പിള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ ജി രവീന്ദ്രൻ കുറുപ്പൻ 
പറമ്പിൽ , ഏഴാച്ചേരി എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി വെള്ളിലാപ്പിള്ളി വില്ലേജിൽ പരേതൻറെ ഭാര്യ സുജ രവീന്ദ്രൻ , കുറുപ്പൻ പറമ്പിൽ , ഏഴാച്ചേരി , ബോധിപ്പിച്ച 

വെള്ളിലാപ്പിള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-10-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| സുജ രവീന്ദ്രൻ 


ഭാര്യ 


51 


2 


അമേഘ് കെ ആർ 


| മകൻ 


22 


3 


അഷഘ് കെ ആർ 


മകൻ 


| I 


16 


നമ്പർ : C2-670 / 22 


13-01-2022 


മീനച്ചിൽ താലൂക്കിൽ കാണക്കാരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തോമസ് പി സി പനച്ചിക്കുന്നേൽ 
കുറുമുള്ളൂർ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കാണക്കാരി വില്ലേജിൽ പരേതൻറെ ഭാര്യ ആൻസി തോമസ് , പനച്ചിക്കുന്നേൽ . കുറുമുള്ളൂർ പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ കാണക്കാരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ആൻസി തോമസ് 


ഭാര്യ 


50 


2 


അനുമോൾ തോമസ് 


| മകൾ 


23 


3 


മരിയമോൾ തോമസ് 


മകൾ 


20 


നമ്പർ : C2-88122 


27-01-2022 


മീനച്ചിൽ താലൂക്കിൽ പൂവരണി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അന്നക്കുട്ടി മാത്യു കൊച്ചാനിമൂട്ടിൽ , പൂവരണ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6425 


Revenue Department 


22nd February 2022 


അനന്തരാവകാശ 


1 പി ഒ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പൂവരണി വില്ലേജിൽ പരേതയുടെ മകൻ ജോർജ്ജ്കുട്ടി കെ എം , കൊച്ചാനിമൂട്ടീൽ , പൂവരണി പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ പൂവരണി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-01-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലിസമ്മ ( മേരിക്കുട്ടി ) 


മകൾ 


64 


2 


മകൻ 


62 


ജോസഫ് 

മാത 
ജോർജ്ജ്കുട്ടി കെ എം 


3 


| മകൻ 


60 


4 


ജിജി 


| മകൾ 


55 


5 


ഷാന്റ്റി 


മകൾ 


46 


നമ്പർ : C2-809 / 22 


24-01-2022 


മീനച്ചിൽ താലൂക്കിൽ വെളിയന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ സി സ്കറിയ 
നെടിയപാലക്കൽ . പുതുവേലി പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 

ഒ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെളിയന്നൂർ വില്ലേജിൽ പരേതൻറെ മകൻ ജേക്കബ് സഖറിയ , 
നെടിയപാലക്കൽ . പുതുവേലി പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വെളിയന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-02-2007 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
ഇല്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


68 


2 


| എൽസി സ്കറിയ 
സ്മിത സഖറിയ 
ജേക്കബ് സഖറിയ 


മകൾ 


47 


3 


മകൻ 


45 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:27:59 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


